Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N)/ 634 /2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERNN 


ൽ 


കര 


ാർ 


ക 


S 
SA 


ള സർക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 മാർച്ച് 14 
14th March 2017 

1192 കുംഭം 30 
30th Kumbham 1192 
1938 ഫാൽഗുനം 23 
23rd Phalguna 1938 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


നിയമ (അക്കൗണ്ട്സ്) വകുപ്പ് 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് 

ലേല / ദർഘാസ് പരസ്യം 
നമ്പർ 20576 /അക്കൗണ്ട്സ് -IV/ 2016 / നിയമം. 

- തിരുവനന്തപുരം, 2017 ഫെബ്രുവരി 23. 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്/ നിയമ വകുപ്പിലെ ചുവടെ 
പരാമർശിച്ചിട്ടുള്ള വാഹനം 2017 ഏപ്രിൽ മാസം 27 -ാം തീയതി 
വ്യാഴാഴ്ച 12 മണിക്ക് തിരു വ ന ന്ത പുരം ഗവൺമെന്റ് 
സെക്രട്ടറിയേറ്റിലെ ദർബാർ ഹാളിന് പുറകിലുള്ള സ്ഥലത്തു 
വച്ച് പര സ്യ മാ യി ലേലം| ടെണ്ടർ വഴി വിൽക്കു വാൻ 
തീരു മാ നിച്ചി രി ക്കു ന്നു . ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
താൽപര്യമുള്ളവർ അന്നേദിവസം രാവിലെ 11.30 മണിക്ക് 
മുമ്പായി ടി വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
നിയമ ( അ ക്കൗ ണ്ട് സ് ) വകു പ്പിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതാ ണ് . നിര ത ദ വ്യം അട യ്ക്കുന്ന സമയത്ത് 
തിരിച്ചറിയൽ രേഖ (ആധാർ, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്/ 


ഡവിംഗ് ലൈസൻസ് മുത ലാ യ വ ) കർശന മായും 
ഹാജരാക്കേണ്ടതാണ്. വാഹനം ടെണ്ടർവഴി വാങ്ങുവാൻ 
ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി സീൽചെയ്ത ടെണ്ടറുകൾ 
“ നിയമ വകുപ്പ് സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 2017 ഏപ്രിൽ മാസം 
26 -ാം തീയതി വൈകുന്നേരം 3 മണിക്കകം ടി ഓഫീസിൽ 
ലഭ്യമാക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ 
പരിഗണിക്കു ന്ന ത ല്ല . ടെണ്ടറുകൾ അയക്കുന്ന കവറിനു 
മുകളിൽ വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 

ലേലദിവസം ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് തന്നെ ലേല 
നടപടികൾ ആരംഭിക്കുന്നതാണ്. ലേലംവിളി അവസാനിച്ചാലു 
ടൻ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
ഏതിലാണോ കൂടുതൽ തുക കാണുന്നത് ആയത് താൽക്കാ 


ലി 


കമായി ഉറപ്പിക്കുന്നതുമാണ്. പ്രസ്തുത വ്യക്തി ലേലം/ 
ടെണ്ടർ തുകയുടെ നാലിലൊരുഭാഗം ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
ലേലസ്ഥലത്തുവച്ച് അടക്കേണ്ടതും ബാക്കി തുക നികുതി 
ഉൾപ്പെടെ 3 ദിവ സ ത്തി നകം അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ നൽകുന്ന വ്യക്തി ലേലദിവസം 
ഹാജ രാ കു ന്നി ല്ലെ ങ്കിൽ നിര ത ദ വ്യം ഉൾപ്പെടെ 
ടെണ്ടർ തുകയുടെ നാലിലൊന്ന് ഡിമാന്റ് ഡാറ്റായി 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം 
( പസ്തുത ടെണ്ടർ പരി ഗ ണി ക്കു ന്ന ത ല്ല . ലേലം 
താൽക്കാലികമായി സ്ഥിരപ്പെട്ടുകഴിഞ്ഞാൽ ബന്ധപ്പെട്ട വ്യക്തി 
ലേലനിബന്ധനകൾ പാലിക്കാത്തപക്ഷം അയാളുടെ പേരിലുള്ള 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതും നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ തുക വിളിച്ച 
ആളിന്റെ പേർക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
വാഹനത്തിന്റെ നമ്പരും മോഡലും - KL 01 AJ 3423 

(Mitsubishi Lancer Car, 2005 Model). 


നിരതദ്രവ്യം - 5,000. 
- ടി വാഹനം പരിശോധിക്കുവാൻ താൽപര്യമുള്ളവർക്ക് 
പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണിമുതൽ 5 മണി 
വരെ അതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. ലേല ദിവസം 

പൊതു അ വ ധി യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ലേല ന ട പ ടി കൾ 
കൈകൊള്ളുന്നതായിരിക്കും. കാരണം കൂടാതെ ലേലം/ ടെണ്ടർ 
സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കാതിരിക്കുന്നതിനും ഉള്ള 
അവകാശം നിയമ വകുപ്പ് സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. 


ബിനു , പി . ആർ. 

ഡി . ഡി . ഒ./അണ്ടർ സെക്രട്ടറി 
( അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ) 

ന ി യ 
വകുപ്പ് സെക്രട്ടറിക്കുവേണ്ടി. 


മ 


